Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


KERALA 


S 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


THIRUVANANTHAPURAM , TUESDAY 


| No . 


Vol. II 
വാല്യം 2 


| 30th July 2013 
2013 ജൂലൈ 30 
8th Sravana 1935 
1935 ശ്രാവണം 8 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

നോട്ടീസ് 


No . DB / MLPT/ 13 - 14 / 613 . 

2013 ജൂൺ 24. 
മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ 66 കെ . വി . 
സബ് സ്റ്റേഷന്റെ ശേഷി ഉയർത്തുന്നതിന്റെ ഭാഗമായി 
മലപ്പുറം- പെരിന്തൽമണ്ണ 66 കെ . വി . ലെനിന്റെ ശേഷി 
വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള സർവെയും അനുബന്ധ 
( പവർത്തനങ്ങൾക്കുമായി കേരള സംസ്ഥാന വൈദ്യുതി 

ബോർഡിലെ ഉദ്യോഗസ്ഥൻമാരും ജീവനക്കാരും അവർ 
താൽക്കാലികമായി നിയമിക്കുന്നവരും പെരിന്തൽമണ്ണ 
താലൂക്കിലെ അങ്ങാടിപ്പുറം, പെരിന്തൽമണ്ണ, വലമ്പൂർ എന്നീ 
വില്ലേജുകളിൽ പ്പെട്ട വസ്തുക്കളിൽക്കൂടി അ വരുടെ 
നിയമാനുസൃത കൃത്യനിർവ്വഹണത്തിനായി ആവശ്യമായ ഏതു 
സമയത്തും പ്രവേശിക്കുന്നതാണെന്ന വിവരം 2003 - ല 
ഇലക്ട്രിസിറ്റി ആക്ട് 164 -ാം വകുപ്പ് പ്രകാരം ബന്ധപ്പെട്ട 
എല്ലാവരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

- ( ഒപ്പ്) 
മലപ്പുറം. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


